© 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


കേരള സർക്കാർ 


सत्यमेव जयते 


Government of Kerala 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


ക്ക 


സ് 


GOVERNMENT 
OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 ഏപ്രിൽ 27 
27th April 2021 


വാല്യം 10 


നമ്പർ 


1196 മേടം 14 
14th Medam 1196 


r " } 17 


Vol . X 


Thiruvananthapuram , 


No. 


Tuesday 


1943 ശാഖം 1 
7th Vaisakha 1943 


PART III 


Commissionerate of Land Revenue 


3342 


KERALA GAZETTE 


[ [ PART III 


MALAPPURAM DISTRICT 


( 2 ) 


നമ്പർ ഇ2-37212020 . 


Ernad Taluk 


2021 മാർച്ച് 25 . 


പരസ്യം 


റഫ് . ഇ2-659 / 2021 . 


2021 മാർച്ച് 20 . 


19-1-2020 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 3 - ൽ 
വാല്യം X , പാർട്ട് III കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാ ഗത്തിൽ പേജ് നമ്പർ 487 - ൽ പസി ദ്ധപ്പെടു ത്തിയ 
ഇ2-37212020 നമ്പർ പരസ്യത്തിൽ " പരേതന്റെ വീട്ടുപേര് 
തെരട്ടമ്മൽ വീട്ടിൽ ' എന്നത് " കിളിവാലൻ മൂച്ചിക്കൽ വീട്ടിൽ ' 
എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


നമ്പർ ഇ2-497012020 . 


2021 മാർച്ച് 23 . 


മലപ്പുറം ജില്ലയിൽ ഏറനാട് താലൂക്കിൽ പൂക്കോട്ടൂർ 
വില്ലേജിൽ പൂക്കോട്ടൂർ പി . ഒ . , മണ്ണിൽ ഹൗസ് വീട്ടിൽ 
താമ സിച്ചി രു ന്ന മുഹ മ്മദ് ഹനീഫ , എം . എന്നയാൾ 
13-11-2020 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ 
മകൻ അർഷദ് ആരിഫ് , എം , എന്നയാൾ ഈ ഓഫീസിൽ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണം നടത്തിയതിൽ 
താഴെ പറ യു ന്നവരെ അനന്ത രാവകാശികളായി റിപ്പോർട്ട് 
ചെയ്യപ്പെട്ടിരിക്കുന്നു . 


6-10-2020 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 39 - ൽ 
വാല്യം IX , പാർട്ട് III കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് നമ്പർ 6830 - ൽ പ്രസിദ്ധപ്പെടു ത്തിയ 
ഇ2-497012020 നമ്പർ പരസ്യത്തിൽ " രാമൻകുട്ടി എന്നയാൾ 
28-4-2019 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു ' എന്നത് " രാമൻകുട്ടി 
എന്നയാൾ 18-5-2019 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു ' എന്ന് 
തിരുത്തി വായിക്കേണ്ടതാണ് . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


താലൂക്കാഫീസ് , 
ഏറനാട് . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


1 


റംലത്ത് കോഴിശ്ശേരി 


ഭാര്യ 


48 


2 


അർഷദ് ആരിഫ് , എം . 


മകൻ 


21 


Nilambur Taluk 


3 


അമീന ഷെറിൻ , എം . 


മകൾ 


19 


പരസ്യം 


( 1 ) 


നമ്പർ ബി3-57642020 . 


2020 ഡിസംബർ 15 . 


മേൽപ്പറ ഞ്ഞ വരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ് . 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


മകൻ 


എന്ന യാൾ 


( ഒപ്പ് ) 


താലൂക്കാഫീസ് , 
ഏറനാട് . 


തഹശീൽദാർ , 


നില മ്പൂർ താ ലൂ ക്കിൽ കാളി കാവ് 

വില്ലേ ജിൽ 
മുഹമ്മദ് , കുന്നുമ്മൽ വീട് , കെ . എ . കെ . പടി , കാളികാവ് പി . ഒ . 
എന്ന യാൾ മരിച്ചു പോയെന്നും വിവിധ ആ വ ശ്യ ത്തിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ 
അബ് ദുൽ ഖാ ദർ 

സമർപ്പിച്ച 
അപേക്ഷയിൻ മേൽ 

ബന്ധ പ്പെട്ട 

വില്ലേ ജാ ഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 31-10-2019 -ാം തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി നാല് പേർ 
മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ പരേതന്റെ 
മരണത്തിന് മുൻപ് തന്നെ മരണപ്പെട്ടിട്ടുണ്ട് എന്നും പരേതന്റെ 
രണ്ടാം ഭാര്യ ആച്ചു എന്ന വർ 7-8-2017 -ാം തീയതിയിലും 
മരണപ്പെട്ടിട്ടുണ്ട് എന്നും അറിയുന്നു . 


തിരുത്തൽ പരസ്യം 


( 1 ) 


നമ്പർ ഇ2-205 2020 / TLKERD . 


2021 മാർച്ച് 23 . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബം 


1 


പാത്തുമ്മ 


മകൾ 


60 


2 


ആയിഷ 


54 


>> 


3 


അബ്ദുൽ ഖാദർ 


മകൻ 


55 


4 


ഖദീജ 


ഭാര്യ 


80 


15-12-2020 -തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 49 - ൽ 
( വാല്യം IX , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാ ഗത്തിൽ പേജ് നമ്പർ 8614 - ൽ പ്രസിദ്ധപ്പെടു ത്തിയ 
02-205 / 2020 നമ്പർ പരസ്യത്തിൽ “ മലപ്പുറം ജില്ല യിൽ 
താമസിച്ചിരുന്ന ഗിരീഷ് , സി . എന്നയാൾ 12-10-2019 -ാം തീയതി 
മര ണ പ്പെട്ടി രിക്കു ന്നു . ടിയാന്റെ അന ന്ത രാ വ കാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ മാതാവ് ഗിരീഷ് , സി 
എന്ന യാൾ ” എന്നത് “ മലപ്പുറം ജില്ലയിൽ താമസിച്ചിരുന്ന 
സാവിത്രി അമ്മ , എം . എന്ന വർ 12 -10 -2019 -ാം തീയതി 
മരണപ്പെട്ടിരിക്കുന്നു എന്നും ടിയാളുടെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചു കിട്ടുന്നതിനുവേണ്ടി ടിയാളുടെ മകൻ ഗിരീഷ് , സി 
എന്നും തിരുത്തി വായിക്കേണ്ടതാണ് . 


അനന്ത രാവ കാശ 


മേൽപ്പറ ഞ്ഞ വ രാണ് മുസ്ലീം പിന്തു ടർച്ചാ വ കാശ 
നിയമപ്രകാരം പരേതനായ മുഹമ്മദ് എന്നയാളുടെ അവകാശി 
ക ളെ ന്നു ള്ള തിന് 

സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം നിലമ്പൂർ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ട 
താണ് . കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


106 


